Kerala Gazette No. 11 dated 13th March 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ . എസ്.) 


നമ്പർ എഫ് -20793/2016( 2). 

2017 ഡിസംബർ 6. 
വിഷയം:- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം .1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പാരിപ്പള്ളി, ഏഴിപ്പുറം, ആണ്ടിയറ വീട്ടിൽ ശ്രീ . ശരത്ചന്ദ്രൻ, കൊല്ലം വെസ്റ്റ്വില്ലേജിൽ കൃഷ്ണസരോവരത്തിൽ 
- രാജീവ്കുഞ്ഞികൃഷ്ണൻ, തിരുവനന്തപുരം ഉള്ളൂർ മഠത്തിൽ വീട്ടിൽ കെ . ഇന്ദിര എന്നിവർ സമർപ്പിച്ച 

അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 13 - 10 - 2016 - ലെ ബി18 - 10151/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേരു 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടു ക ളുടെ 
അടി സ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 
പേരും 

താലൂക്ക് 
മേൽവിലാസവും 


കമ 
നമ്പർ 


- 6 - 3 - 2010 - ലെ 
- സർവ്വേ റീസർവേ/ വിജ്ഞാപനത്തിലെ 

- സബ് 
ബ്ലോക്ക് നമ്പർ 

ക്ലാസിഫിക്കേഷനും 
ഡിവിഷൻ നമ്പർ 

വിലയും 


വില്ലേജ്, 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) - 


- (1) 


(2) 


(3) 


(4) 


കൊല്ലം പാരിപ്പള്ളി- 37 


216 / 3 


22,000 


Wet land 
- 1, 600 


ശ്രീ . ശരത്ചന്ദ്രൻ, 
ആണ്ടിയറ വീട്, 
ഏഴിപ്പുറം, 
പാരിപ്പള്ളി 


| Residential plot 

with Corp ./ 
Mun ./Pan . 
road access 


കൊല്ലം പാരിപ്പള്ളി-37 


216 / 1 


22,000 


Wet land 
- 1, 600 


ശ്രീ . രാജീവ് 
കുഞ്ഞികൃഷ്ണൻ, 
കൃഷ്ണസരോവരം, 
കൊല്ലം വെസ്റ്റ് 


Residential plot 

with Corp./ 
Mun ./Pan . 
road access 


216 / 2 


22,000 


3 ശ്രീമതി ഇന്ദിര, കെ ., കൊല്ലം പാരിപ്പള്ളി- 37 

മഠത്തിൽ വീട്, 
ഉള്ളൂർ, 
തിരുവനന്തപുരം 


Govt. 
Property 
Re, 1 


| Residential plot 

with Corp ./ 
Mun ./ Pan . 
road access 


Gaz . No. 11/ 2018 /DTP CLR - Fair Value (Supplement). 


249 


നമ്പർ എഫ് - 9946 / 2017 ( 2) 

| 2017 ഡിസംബർ 23. 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ വില്ലേജിൽ സുധർമ്മ മന്ദിരത്തിൽ ശ്രീ . ശശിധരൻ 
-- മകൻ ശ്രീ . ഹോയ്ലിൻ എസ്. ധർമ്മൻ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 2-5- 2017 - ലെ എഫ്1- 18194 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേരു 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തുവന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പസ് ത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 
കമ 

പേരും 
നമ്പർ 

മേൽവിലാസവും 


താലൂക്ക് 


സർവേ/ റീസർവേ/ 6 - 3 - 2010 - ലെ 

പുനർ 
വില്ലേജ് 

സബ് വിജ്ഞാപനത്തിലെ 

നിർണ്ണയിച്ച 
ബ്ലോക്ക്നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

ക്ലാസിഫിക്കേഷൻ 
വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) - 


കൊട്ടാരക്കര 


നെടുവത്തൂർ- 9 571/24 


38,000 


Wet land 
- 12 , 500 


| 1 ശ്രീ . ശശിധരൻ, 

സുധർമ്മ മന്ദിരം, 
നെടുവത്തൂർ, 
കൊല്ലം 


Residential plot 

with Corp ./ 
Mun ./Pan . 
road access 


കൊട്ടാരക്കര 


നെടുവത്തൂർ- 9 571/23 


38 ,000 


Wet land 
- 12 . 500 


2 ശ്രീ . ഹോയിൻ 

എസ്. ധർമ്മൻ, 
സുധർമ്മ മന്ദിരം , 
കൊല്ലം 


Residential plot 

with Corp ./ 
Mun ./ Pan . 
road access 


നമ്പർ എഫ് - 26186 / 2017 . 

2017 ഡിസംബർ 23. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഇട്ടിവ വില്ലേജിൽ പടിഞ്ഞാറ്റിൻകര പുത്തൻ വീട്ടിൽ 

ശ്രീ . ഗോപാലകൃഷ്ണപിള്ള സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 27- 11 -2017 - ലെ എഫ്1 -18194/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേരു 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തുവന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. - 

പ്രസ്തുത അപേക്ഷ ക ളിൻമേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടു കളുടെ 
അടിസ്ഥാനത്തിലും സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


250 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


6 - 3 - 2010 - 
- സർവ്വേ റീസർവേ/ 

ലെ 
അപേക്ഷകന്റെ 

പുനർ 
| കമ വില്ലേജ് 

- പുനർ 

വിജ്ഞാപനത്തിലെ 
പേരും 

സബ് 
താലൂക്ക് 
നമ്പർ 

നിർണ്ണയിച്ച 

നിർണ്ണയിച്ച 
മേൽവിലാസവും ബ്ലോക്ക് നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക 

ക്ലാസിഫിക്കേഷൻ വില (ആർ 
- വിലയും 

ഒന്നിന്) - 
- (1) (2) (3) ( 4) 

(5) 

(6) 
1 ശ്രീ. ഗോപാലകൃഷ്ണപിള്ള, കൊട്ടാരക്കര ഇട്ടിവ -45 29 / 8 Govt. Property Residential plot 9,000 
പടിഞ്ഞാറ്റിൻകര 

Re. 1 

with 
പുത്തൻവീട്, 

road access 
ഇട്ടിവ 


നമ്പർ എഫ് - 27256 / 2017 . 


2018 ജനുവരി 27 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2-2013 -ാം തീയതിയിലെ എം.1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ മുണ്ടക്കൽവില്ലേജിൽ ഉദയമാർത്താണ്ഡപുരം ചേരിയിൽ കുളിർമയിൽ എം. ആർ.എ12A - ൽ 

- ശ്രീ . സജയൻ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം തഹശീൽദാരുടെ 22-12- 2017 - ലെ ബി18 / 28829 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേരു 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- (പസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താ ണ് . ടി റിപ്പോർട്ടു ക ളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


ി 


വിജ്ഞം. 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


കമ 
നമ്പർ 


താലൂക്ക് 


നിർണ്ണയിച്ച 


ബാക്ക്നമ്പർ ഡിവിഷൻ നമ്പർ 


- 6 - 3 - 2010 - ലെ 
സർവ്വേ റീസർവ്വേ/ 

പുനർ 
- വിജ്ഞാപനത്തിലെ 

- പുനർ 
സബ് 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

- വിലയും ് ക്ലാസിഫിക്കേഷൻ വില ( ആർ 

ഒന്നിന്) - 


- നിർണ്ണയിച്ച 


- (2) 


( 5) 


കൊല്ലം 


കൊല്ലം ഈസ്റ്റ്-14 


37 /2 


Govt. Property 

Re. 1 


1 ശ്രീ . സജയൻ, 

എം . ആർ. എ . 12A , 
കുളിർമ , ഉദയ 
മാർത്താണ്ഡപുരം 
ചേരി, മുണ്ടക്കൽ, 
കൊല്ലം 


Residential plot 1,25 ,000 

with Corp ./ 
Mun ./Pan . 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 


സബ് കളക്ടർ. 


251 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ സി11- 115998/ 2017. 


2017 ഡിസംബർ 22. 


വിഷയം:-ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ളോക്ക് നമ്പർ 06 - ൽ 

റീസർവ്വേ 142 /9 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന (1) പന്തളം തെക്കേക്കര വില്ലേജിൽ, പൊങ്ങലടി ജോയി വില്ലയിൽ ശ്രീ . ഷോബിൻ കെ . ജോയി സമർപ്പിച്ച 

അപേക്ഷ . 
(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 14-2 -2017, 28- 11- 2017 എന്നീ തീയതികളിലെ 142/2017/ സി3 നമ്പർ 

റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06- ൽ റീസർവ്വേ 142/ 9- ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ റസിഡൻഷ്യൽ പ്ലോട്ട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. ഷോബിൻ കെ . ജോയി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പന്തളം തെക്കേക്കര വില്ലേജിൽ 8506 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലുള്ളതാ 
ണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 75, 000 ( എഴുപത്തി അയ്യായിരം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് വെറ്റ് ലാൻഡ് എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവ്വ 142/ 9- ൽപ്പെട്ട 
ഭൂമി വെറ്റ് ലാൻഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 75, 000 ( എഴുപത്തയ്യായിരം രൂപ മാത്രം) ന്യായവില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 
NOTIFICATION 


No . C11 -115998/2017. 


22nd December 2017. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 
1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District Pathanamthitta . 


Taluk - Adoor. 


Village Pandalam Thekkekara . 


Survey Re-survey 
| No. Block 


Re -survey 

No. 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already 
fixed 


Revised 
Fair value 
per Are 


- ... 


6 


142 


9 


Panchayat 


.. 


Wet Land 


2,00,000 


75,000 


Collectorate, 
Pathanamthitta . 


(Sd .) 
District Collector. 


252 


ERNAKULAM DISTRICT 


FORM C 
[ See Rule 5 (8) ] 

NOTIFICATIONS 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28 ( A ) 
of Kerala Stamp Act , 1959 read with sub - rule (8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1955 , the Fair Value of the land in Ernakulam District is hereby fixed finally as shown in the schedule hereto : 


( 1) 


No . A2-66266 /2016 . 


28th January 2017 . 


SCHEDULE 
District - Ernakulam . 


Taluk - Kanayannur. 


Village - Edakkattuvayal. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of Revised Fair 
the land already Value of land as 

fixed per Are per Are 


(1) 


(2) 


(4 ) 


(5) 


(6 ) 


Panchayath 


Wet Land 


1, 30 ,000 


50,000 


Block -26 
Re-survey 
Number -326 /1 

Block - 26 
Re- survey 
Number- 326 /6 . 


Panchayath 


Wet Land 


1 ,30 , 000 


20 ,000 


No . A2 -9838/2017. 


7th February 2018 . 


SCHEDULE 
District - Ernakulam . 


Taluk - Kanayannur. 

Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Village — Kumbalam . 
Fair value of Revised Fair 
the land already Value of land as 

fixed per Are per Are 


Ward & No. 


Classification 

by use 


(1) 


(2 ) 


(3) 


(4) 


(5) 


Panchayath 


Wet Land 


3,75 ,000 


1,50 ,000 


Block - 15 
Re- survey 
Number- 189 /11 


No. A2 - 466 / 2017 . 


7th February 2017. 


SCHEDULE 
District — Ernakulam . 


Taluk — Aluva . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Village — Angamali 
Fair value of Revised Fair 
the land already Value of land as 

fixed per Are per Are 


Ward & No. 


Classification 

by use 


(1) 


( 2) 


(3) 


(4 ) 


(5 ) 


(6 ) 


Municipality 


Wet Land 


8 ,00 ,000 


1,50,000 


Block - 11 

Re- survey 
Number- 112 /14 -4 , 

112 /14 -5 


Gaz. No. 11/ 2018 /DTP CLR - Fair Value ( Supplement ). 


253 


No. A2-736 /2018 . 


7th February 2018. 


SCHEDULE 
District Ernakulam . 


Taluk - Aluva. 


Village - Angamali. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality/ 
Panchayath 


Ward & No . 


Classification 

by use 


Fair value of Revised Fair 
the land already Value of land as 

fixed per Are per Are 


(1) 


(3) 


(5 ) 


(6 ) 


Municipality 


15 


14 ,00 ,000 


6 ,50 ,000 


Block - 12 
Re-survey 
Number -308/4 -3 


Residential Plot 
without Vehicular 

Access 


No. A2-1127/2018. 


7th February 2018 . 


SCHEDULE 


District - Ernakulam . 


Taluk - Muvattupuzha . 


Village — Thirumarady . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of Revised Fair 
the land already Value of land as 

fixed per Are per Are 


(1) 


(5) 


(6 ) 


Panchayath 


Wet Land 


1,00 ,000 


25,000 


Survey 
Number-767/ 1 


No. A2-1312 /2018. 


5th February 2018 . 


SCHEDULE 
District — Ernakulam . 


Taluk — Aluva. 


Village — Angamali. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of Revised Fair 
the land already Value of land as 

fixed per Are as per Are 


(1) 


(2) 


(4 ) 


(5) 


(6 ) 


Municipality 


15,40,000 


6 ,00 ,000 


Block - 11 

Re- survey 
Number-402 / 17 - 1, 

402/40 -5, 
402 /41-5 


Residential Plot with 
Private Road 

Access 


254 


No. A2-445/2017. 


7th February 2018 . 


SCHEDULE 
District - Ernakulam . 


Taluk — Aluva . 


Village — Angamali . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No . 


Classification 

by use 


Fair value of 
the land already 

fixed per Are 


Revised Fair 
Value of land 
as per Are 


(1) 


(2 ) 


(4 ) 


(5) 


(6 ) 


Municipality 


8,92,500 


5 ,00 ,000 


Block - 11 
Re-survey 
Number -639/3 , 

639/11 


Residential Plot with 
Private Road 

Access 


No. A2 -446 /2017 . 


7th February 2018 . 


SCHEDULE 
District — Ernakulam . 


Taluk — Aluva . 


Village — Angamali . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of 
the land already 

fixed per Are 


Revised Fair 
Value of land 
as per Are 


(2 ) 


(4 ) 


(5) 


(6 ) 


Municipality 


8, 92 ,500 


5, 00 ,000 


Block - 11 
Re- survey 
Number-640 /3 -3 


Residential Plot with 
Municipal Road 

Access 


No. A2 -447 /2017 . 


7th February 2018. 


SCHEDULE 
District - Ernakulam . 


Taluk - Aluva. 


Village — Angamali. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of 
the land already 

fixed per Are 


Revised Fair 
Value of land 
as per Are 


(1) 


(2 ) 


(5) 


Municipality 


8,92,500 


5 ,00 ,000 


Block - 11 
Re- survey 
Number -640 / 1. 


Residential Plot with 
Private Road 

Access 


Collectorate , 
Ernakulam . 


(Sd.) 
District Collector. 


255 


MALAPPURAM DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ബി - 5089/ 2017 . 


2018 ജനുവരി 31. 


- 19-9- 2017 -ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള ഗസറ്റ് നമ്പർ 37 ( പാർട്ട്- 3) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിലെ പേജ് നമ്പർ 8 ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച് പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ 27 - 7 -2017 -ാം 
തീയ തി യിലെ ബി . 5089 / 17 നമ്പർ പ്രകാരം പ്രസിദ്ധീ ക രി ച്ചിട്ടുള്ള എ - ഫോ റ ത്തിലുള്ള വിജ്ഞാ പ ന ത്തിന്റെ 
വില്ലേജ്-“ആനക്കയം എന്നത് “ കീഴുപറമ്പ് എന്ന് തിരുത്തിവായിക്കേണ്ടതാണ്. വിജ്ഞാപനത്തിലെ മറ്റ് കാര്യങ്ങളിൽ മാറ്റമില്ല. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
പെരിന്തൽമണ്ണ . 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


256 


